Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No . രജി. നമ്പർ 
KL/ TV( N ) /12/ 2009 -2011 


1 


V 
GOVERY 


ENT OF KE 


त्याव अपत 


-16 - 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No. 


30th March 2010 
| 2010 മാർച്ച് 30 
9th Chaithra 1932 
1932 ചൈതം 9 


| 13 


വാല്യം 55 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Judicial Department 


THE HIGH COURT OF KERALA 


ജുഡീഷ്യൽ ഒന്നാംക്ലാസ്സ് മജിസ്ട്രേട്ട് കോടതി, 

കോലഞ്ചേരി 


NOTIFICATION 


പരസ്യം 


No. D3(B )- 85177/2009 . 


6th March 2010. 


നമ്പർ പി . ആർ.1/ 2010 . 


2010 മാർച്ച് 5. 


- In exercise of the powers conferred by Section 11 (3) 
of the Code of Criminal Procedure , 1973 (Central Act 2 of 
1974 ) read with section 32 ( 1) ibid , the High Court of 
Kerala hereby confers upon the Munsiff, Tirur the powers 
of a Judicial Magistrate of the First Class and further 
confers upon him under section 260 (1 ) ibid the power to 
conduct summary trial of the offences mentioned in the 
said section . 


കോലഞ്ചേരി ജുഡീഷ്യൽ ഒന്നാംക്ലാസ്സ് മജിസ്ട്രേട്ട് 
- കോടതിയിലെ കേസുകളിൽ ഉൾപ്പെട്ടതും വിവിധ പോലീസ് 

സ്റ്റേഷനുകളിൽ സൂക്ഷിച്ചിരിക്കുന്നതുമായ താഴെ കാണിച്ചിട്ടുള്ള 
വാഹ ന ങ്ങ ൾ അ വ യുടെ യഥാർത്ഥ ഉട മ സ്ഥർ ഈ 
പരസ്യതീയതി മുതൽ 2 മാസത്തിനകം രേഖകൾ സഹിതം 

കൈപ്പറ്റാത്ത പക്ഷം ടി വാഹ ന ങ്ങ ൾ ലേലം ചെയ്ത് 
സർക്കാരിലേക്ക് മുതൽകൂട്ടുന്നതാണ്. 


ക്രമ തൊണ്ടി ഹാജരാക്കിയ 
നമ്പർ നമ്പർ സ്റ്റേഷന്റെ പേര് 
- (1) (2) 

(3) 


വാഹന 
വിവരം 


| (4 ) 


By order, 


A . V. RAMAKRISHNA PILLAI, 
Registrar (Subordinate Judiciary ). 


- 1 

2 
3 


T.136/06 Ambalamedu 
T.157/06 
T.26/07 


KL -7/ X -3615 Scooter 
KL -7 /S -2347 Scooter 
KL -8/ D - 2710 Motor cycle 


Kochi-31. 


KERALA GAZETTE 


[PART III 


(1) 


(2) 


(3) 


(4) 


മുതൽ വിവരം 


- 1. KL -9M- 7322 രജിസ്ട്രേഷൻ നമ്പരുള്ളമഞ്ഞയും കറുപ്പും 

കളറോടുകൂടിയ ഓട്ടോറിക്ഷ എണ്ണം-1 (ഒന്ന്) 
2. KL-9Q - 7822 രജിസ്ട്രേഷൻ നമ്പരുള്ള കറുപ്പ്, നീല , 
- അലുമിനിയം കളറോടുകൂടിയ TVS- Victor Motor cycle-1 No. 


( ഒപ്പ്) 


പാലക്കാട്. 


ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേട്ട്. 


- അഡീഷണൽ ഡിസ്ട്രിക്റ്റ് ആന്റ് സെഷൻസ് കോടതി, 

വടകര 


പരസ്യം 


4 T.52/ 07 Ambalamedu KL -7/P -4622 Motor cycle 
5 T.73/07 

KL -5 /M -515 Motor cycle 
6 T.118/07 

KL -04/ A -7447 Motor cycle 
7 T.182 / 07 

KL -7/5- 3210 Motor cycle 
8 T.254/07 

KL -04/R -8120 Motor cycle 
9 T.270/07 

KL - 7/B -6503 Motor cycle 
10 T.77 /08 

KL -7/K - 9250 Motor cycle 
11 T .195 /08 

KL -7/B -4163 Motor cycle 
12 T.200 / 08 

KL -7 /X -4702 Motor cycle 
13 T . 222/ 08 

KL - 7 / Q -6546 Scooter 
14 T. 26 /09 

KL-7/Q -2845 Scooter 
15 T.36/ 09 

KL -7 /P -4325 Autorickshaw 
16 T. 145 /04 Ramamangalam KL - 2 /B - 2112 Scooter 
17 T.10 /05 

TN -22/ Z -0187 Motor cycle 
18 T.39 /07 

KL -3 /3073 Motor cycle 
19 T.8/05 Puthencurize KL -7 /G - 125 Scooter 
20 T.148 /05 

KDE - 3492 Autorickshaw 
21 T.115 /06 

KL - 7 / L - 6025 Scooter 
22 T.141/06 

KL -7 /F -3589 Autorickshaw 
23 T.206/06 

KL- 7/ A - 8312Motor cycle 
24 T . 155/ 08 

KL - 17 /2663 Motor cycle 
25 T.212 /01 Kunnathunad KL - 7 /E -2420 Motor cycle 
26 T.191/ 04 

KED -9562 Motor cycle 
27 T.36/06 

KL -7 /A - 2439 Scooter 
28 T. 82/06 

KL - 7/ V - 6369 Motor cycle 
29 T.184/ 07 

KL -17/D -7738 Motor cycle 
30 T .188 /07 

KL - 7/AB- 5039 Motor cycle 
31 T.205/ 07 

KL - 10 / K - 1666 Car 


നമ്പർ SS/ PR 33/04/ SC 06/04. 

2010 മാർച്ച് 3. 
- മലപ്പുറം എക്സൈസ്എൻഫോഴ്സ്മെന്റ് ആന്റ് ആന്റി 
നാർക്കോട്ടിക് സ്പെഷ്യൽ കോഡ്, ക്രൈം നമ്പർ 3 / 2002 
കേസ്സിൽ ഉൾപ്പെട്ടതും ഈ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ള 
നിലയിൽ ഈ കോടതിയുടെ കസ്റ്റഡിയിൽ ഇരിപ്പുള്ളതുമായ 
താഴെ വിവരിച്ച് വാഹനം ഈ പരസ്യം പ്രസിദ്ധപ്പെടുത്തി ഒരു 
മാസത്തിനകം ലേലം ചെയ്ത് സർക്കാരിലേക്ക് മുതൽകൂട്ടുന്ന 
താണെന്നുള്ള വിവരം അറിയിച്ചുകൊള്ളുന്നു . 

മുതൽ വിവരം 


തൊണ്ടി നമ്പർ : PR 33 / 2004 


കേസ് നമ്പർ : SC 06/ 2004 ( Cr. 3/ 2002 of EE and 

ANSS , Malappuram .) 
വിവരണം : KL -10 -D - 3131 -ാം നമ്പർ ഓട്ടോറിക്ഷ 


- (ഒപ്പ്) 

പെഷ്യൽ ജഡ്ജ് 
( എൻ. ഡി . പി .എസ്. ആക്റ്റ് കേസസ്സ്) 
അഡീഷണൽ ഡിസ്ട്രിക്റ്റ് ആന്റ് 

സെഷൻസ് ജഡ്ജ്. 


വടകര. 


( ഒപ്പ്) 
ജുഡീഷ്യൽ ഒന്നാം ക്ലാസ്സ് മജിസ്ട്രേട്ട്. 


കോലഞ്ചേരി. 


THE DISTRICT COURT, THALASSERY 


ORDER 


No. A1- 10243/2009 . 

- 1st March 2010 . 
Read: (1) District Court Proceedings No . A1-10243/ 2009 

dated 11 -1 - 2010 . 


ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേട്ട് കോടതി, പാലക്കാട് 

പരസ്യം 
നമ്പർ പി.ആർ.23 / 07 . 

2010 മാർച്ച് 9. 
പാല ക്കാട് ചീഫ് ജുഡീഷ്യൽ മജി സ് ട്രേറ്റ് 
കോടതിയിലെ സിസി 35 / 08 ( പാലക്കാട് ടൗൺ നോർത്ത് 
പോലീസ് സ്റ്റേഷൻ കം 106 /07 ) കേസിൽ ഉൾപ്പെട്ടതും 
പി . ആർ. 23 / 07 ആയി ഈ കോടതി സ്വീകരിച്ചിട്ടുള്ളതുമായ 
താഴെ പറയുന്ന വാഹ ന ങ്ങൾക്ക് ആയതിൻ ആർ. സി . 
ഉടമസ്ഥരായ റെജി എം . ജോർജ്ജ്, മൂലംകോട്, പാലക്കാട്, 
വി . സി . രവീന്ദ്രൻ, കൊടുവായൂർ എന്നിവർക്ക് പോലീസ് 
മുഖേനയും തപാൽമുഖേനയും നോട്ടീസ് നൽകിയിട്ടും 
നാളിതു വരെ ഈ കോടതിയിൽ ഹാജരായി മുതലുകൾ 

കൈപ്പറ്റിയിട്ടില്ലാത്തതാകുന്നു . ആയതിനാൽ, ഈ നോട്ടീസ് 
പര സ്യ പ്പെടുത്തി 30 ദിവസത്തിനകം ഈ കോട തി യിൽ 
ഹാജ രായി മുത ൽ കൈപ്പറ്റാ ത്ത പക്ഷം ടി മുത ലു കൾ 
മറ്റൊരറിയിപ്പ് കൂടാതെ ലേലംചെയ്ത് സർക്കാരിലേക്ക്മുതൽ 
കൂട്ടുന്നതായിരിക്കും എന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 


(2 ) Report No. GE 15 / C / A 154/1649 dated 23 - 2- 2010 

of Accountant General ( A & E ) , Kerala , 

Thiruvananthapuram . 
The commuted leave granted provisionally to 
Sri K . Ashokan , Sel. Gr. Confdl. Assistant, Munsiff s 
Court , Payyannur as per District Court proceedings read 
above are hereby regularised . 


N . THULASI BAI , 
District Judge . 


Thalassery . 


